| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


GOVERNS 


- 
കര 


രള സർക 
WMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th November 2011 

2011 നവംബർ 15 
24th Karthika 1933 
1933 കാർത്തികം 24 


Vol. LVI 
വാല്യം 56 | 


| 45 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ സി3 - 4061/ CR . 


2011 ജൂൺ 27. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4061 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത പൊന്നാനി താലൂക്കിലെ പൊന്നാനി വലിയ 
ജുമാഅത്ത്പള്ളി വഖഫിന് ലഭിച്ച 84/ 1963 നമ്പർ ആധാര 
പ്രകാരമുള്ള കടവനാടംശം റി . സ . 43 /9 നമ്പർ വസ്തുവിന്റെ 
ഒരു ഭാഗത്ത് പൂർവീകമായി ഒരു ക്ഷേത്രമുള്ളതും ടി വസ്ത 
വഖഫിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെ 
സ്ഥിതിചെയ്യുന്നതും ആയതിനാൽ പരിപാലനത്തിന് 
ബുദ്ധിമുട്ടായതും വരുമാനം കുറവായതിനാലും ടി വസ്ത 
വിൽപ്പന നടത്തുന്നതിന് വഖഫ് സെക്രട്ടറി അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. മേൽആധാരപ്രകാരമുള്ള 74/ 2 സെന്റ് 
വസ്തുവിൽ 10 സെന്റ് മേൽക്ഷേത്രത്തിന് വിട്ടുകൊടുക്കേണ്ടി 
വരുന്നതിനാൽ 64/2 സെന്റ്വസ്തുവാണ് വിൽപന നടത്തുന്നത്. 


ആയതിനാൽ മേൽപ്രകാരം വിൽപന നടത്തുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള 
സ്റ്റേറ്റ് വഖഫ് ബോർഡ് മേഖലാ ആഫീസ്, എറോത്ത് 
സെന്റർ, കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്നും വിൽപന സംബന്ധമായ 
അന്തിമ തീരുമാനം ബോർഡിൽ നിക്ഷിപ്തമാണെന്നും 
ഇതിനാൽ അറിയിക്കുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ ആഫീസ്, 
എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


